0 


Regn. No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 


GOVERNN 


കര 


രള സർക് 


പ 


വ 
ക്കാർ 


NMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വ്യശ്ചികം 24 
24th Vrischikam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 19 
19th Agrahayana 1941 


PART III 
Commissionerate of Land Revenue 


11022 


KERALA GAZETTE 


[ PART III 


പേര് 


തിരുത്തൽ പരസ്യം 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


അൽഫോൺസ് തോമസ് 


ഭാര്യ 


- 


61 


നമ്പർ എഫ് 7 - 8849 / 2019 . 


2019 ഒക്ടോബർ 21. 


നിഷ തോമസ് 


മകൾ 


- 


38 - 


( പരേതന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞിട്ടുള്ളതാണ്.) 


- 17- 9-2019 -ാം തീയതിയിലെ 37 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 8 , പാർട്ട് III ) കമ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗ ത്തിൽ പേജ് നമ്പർ 8303 - ൽ ക്രമ നമ്പർ 
( 4 ) ആയി (പ്രസി ദ്ധീക രിച്ച മേൽനമ്പർ പര സ്യ ത്തിൽ 
“മിനു റ്റി. തോട്ടുങ്കൽ എന്നത് വിനു റ്റി. തോട്ടുങ്കൽ എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ്. 


മേൽ വിവരിച്ച വർ മാത്രമാണ് അവകാശികളെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആ യത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
തൊടുപുഴ. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


Idukki Taluk 


നമ്പർ എഫ്7 - 13414 /2019. 


2019 സെപ്റ്റംബർ 30. 


തൊടു പുഴ താ ലൂ ക്കിൽ കരിങ്കുന്നം വില്ലേ ജിൽ 
വെള്ളരിങ്ങാട്ട് വീട്ടിൽ ടോമി തോമസ് എന്നയാൾ 18 - 4- 2014 -ാം 
തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ ഷീബ ജോൺ 
സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടി ടോമി തോമസ് 18- 4 - 2014 -ാം തീയതി 
മരിച്ചതായും താഴെ പറയു ന്ന വർ മാത്രമാണ് പരേതന്റെ 
അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 
നമ്പർ എ3-12706/ 2019 . 

2019 നവംബർ 12 . 
ഇടുക്കി താ ലൂ ക്കിൽ കൊന്ന തടി വില്ലേജിൽ 
പണിക്കൻകുടി കരയിൽ പര ണാ യിൽ വീട്ടിൽ ചാക്കോ 
16 - 8 - 2019 - ൽ മരിച്ചു പോ യിട്ടു ള്ള താ ണെന്നും വിവിധ 
ആവശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
ബിജു ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി അപേക്ഷ കൊന്ന അടി 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ചാക്കോ 16 -8 - 2019 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ബന്ധം 


ശോശാമ്മ 


ഭാര്യ 


ഷീബ ജോൺ 


ഭാര്യ 


മിനി 


മകൾ 


മകൻ 


- 2 


മരിയ ടോമി 


മകൾ 


ബിജു 


ബെന്നി 


ആഷ്ടി ടോമി 


മേഴ്സി 


മകൾ 


(പരേതന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞിട്ടുള്ളതാണ്. 


ജോസഫ് 


മകൻ 


മേൽ വിവരിച്ച വർ മാത മാണ് അവകാശികളെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


പരേതനായ ചാക്കോ എന്നയാളുടെ അനന്തരാവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം കക്ഷികൾ ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


താലൂക്കാഫീസ്, 
തൊടുപുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


104 


